Kerala Gazette No. 44 dated 4th November 2008 . 
PART II 


1 


: 


2 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


ി 


വിജ്ഞാപനം 


നമ്പർ 5437 / ലെജിൻ - 3 / 2008/ ലെജി. 


തിരുവനന്തപുരം, 2008 നവംബർ 4. 


കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ട ങ്ങ ളു ടെ 69 -ാം ചട്ട പ കാ രം , 2008 - ലെ കേരള കർഷക തൊഴിലാളി 
(രണ്ടാം ഭേദ ഗ തി ) ബിൽ , ഉദ്ദേശകാര ണ ങ്ങ ളുടെ വിവര ണ ത്തോടും ധന കാര്യ 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


G - 877/2008/DTP. 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 226 


2008 - ലെ കേരള കർഷക തൊഴിലാളി (രണ്ടാം ഭേദഗതി) 

ബിൽ 


1974- ലെ കേരള കർഷക തൊഴിലാളി ആക്ട് വീണ്ടും ( ഭേദഗതി) 

ചെയ്യുന്നതിനുള്ള 


ം . 


ഒരു 


ബിൽ 


പീഠിക - 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : - 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും: - ( 1) ഈ ആക്സററിന് 2008 - ലെ കേരള കർഷക 
തൊഴിലാളി (രണ്ടാം ഭേ ദ ഗ തി ) ആക്ട് എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്റ്റിലെ 
(1974 - ലെ 18) 9 -ാം വകുപ്പിൽ, (3 ) -ാം ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


“(4 ) രജിസ്റ്റർചെയ്ത കർഷക തൊഴിലാളികൾ ഓരോ സാമ്പത്തിക വർഷവും 
നൽകുന്ന അംശദായത്തിന് തുല്യമായ ഒരു തുക വർഷംതോറും സർക്കാർ, ഗ്രാന്റായി, 
നിധിയിലേക്ക് അംശദായമായി നൽകേണ്ടതാണ്. . 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് സർക്കാരിൽനിന്നും അംശദായം 
നൽകുന്നതിന് 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്റ്റ് വ്യവസ്ഥ ചെയ്യുന്നില്ല . 
ഇപ്പോൾ, പദ്ധതിയിൻകീഴിൽ തൊഴിലാളികൾക്ക് ക്ഷേമാനുകൂല്യങ്ങൾ നൽകുന്നതിന് 
നിധിയിലെ വരുമാനം അപര്യാപ്തമാണ്. ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഭീമമായ ഒരു 
തുക കുടിശ്ശികയായി നിലവിലുണ്ട്. ആയതിനാൽ തൊഴിലാളികൾ നിധിയിലേക്ക് 
നൽകുന്ന അംശദായത്തിനു തുല്യമായ ഒരു തുക വർഷംതോറും സർക്കാർ വിഹിതമായി 
നൽകുന്നതിനും അതിനനുസരിച്ച് 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്ട് ഭേദഗതി 
ചെയ്യുന്നതിനും സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. 


- 2. മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ബില്ലിലെ ( 2 ) -ാം ഖണ്ഡപ്രകാരം ഓരോ സാമ്പത്തിക വർഷവും രജിസ്റ്റർ 
ചെയ്ത കർഷകത്തൊഴിലാളികൾ നൽകുന്ന അംശദായത്തിനു തുല്യമായ ഒരു തുക 
ഓരോ വർഷവും നിധിയിലേക്ക് അംശദായമായി സർക്കാർ നൽകേണ്ടതാണ്. 
ഈ സാമ്പത്തിക വർഷം 6 . 5 കോടി രൂപ നിധിയിലേക്കു ള്ള അംശ ദാ യ മായി 
സമാഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ, സർക്കാർ 6.5 കോടി 
രൂപ സഞ്ചിതനിധിയിൽ നിന്നും നൽകേണ്ടതായിവരും. അപ്പോൾ സംസ്ഥാന സഞ്ചിത 
നിധിയിൽനിന്ന് 6. 5 കോടി രൂപയിൽ കുറയാത്ത തുക ആവർത്തക വാർഷിക 
ചെലവായി വരുന്നതാണ്. 


പി. കെ . ഗുരുദാസൻ. 


